O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


50 


വാല്യം 10 
Vol . X 


No. 


Part III 


Local Self Government Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


1 


സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ 


ലേലം / ദർഘാസ് പരസ്യം 


നമ്പർ 6621 / സി 2017 കെ . എസ്.എച്ച്.ഒ . 


2021 നവംബർ 24 . 


കുടുംബശ്രീ സംസ്ഥാന മിഷൻ ചുവടെ പരാമർശിച്ചിട്ടുള്ള വാഹനങ്ങൾ 5-1-2022 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഓഫീസിന് മുൻവശത്ത് വച്ച് പര 
സ്യമായി ലേലം / ടെണ്ടർ വഴി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു . ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമു 
ള്ളവർ അന്നേ ദിവസം രാവിലെ 11.30 മണിക്ക് മുമ്പായി ടി വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 
സംസ്ഥാന മിഷൻ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ് . നിരതദ്രവ്യം അടയ്ക്കുന്ന സമയത്ത് 
തിരിച്ചറിയൽ രേഖ ( ആധാർ , വോട്ടേഴ്സ് ഐ . ഡി . കാർഡ് , ഡവിംഗ് ലൈസൻസ് മുതലായവ ) 
കർശനമായും ഹാജരാക്കേണ്ടതാണ് . വാഹനങ്ങൾ ടെണ്ടർ വഴി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി 
സീൽ ചെയ്ത ടെണ്ടറുകൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ , കുടുംബശ്രീ സംസ്ഥാന മിഷൻ എന്ന വിലാ 
സത്തിൽ 4-1-2022 -ാം തീയതി വൈകുന്നേരം 3.00 മണിക്കകം ടി ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് . 
അതിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല . ടെണ്ടറുകൾ അയയ്ക്കുന്ന കവറിനു മുകളിൽ 
വാഹനം ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം . 

ലേ ദിവസം ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് തന്നെ ലേല നടപടികൾ ആരംഭിക്കുന്നതാണ് . ലേലം 
വിളി അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ 
തുക കാണുന്നത് ആയത് താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ് . പ്രസ്തുത വ്യക്തി ലേലം / ടെണ്ടർ തുക 
യുടെ നാലിലൊരു ഭാഗം ( നിരതദ്രവ്യം ഉൾപ്പെടെ ) ലേലസ്ഥലത്തു വച്ച് അടയ്ക്കേണ്ടതും ബാക്കി തുക 
നികുതി ഉൾപ്പെടെ മൂന്ന് ദിവസത്തിനകം അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ട തു മാണ് . ടെണ്ടർ 
നൽകുന്ന വ്യക്തി ലേല ദിവസം ഹാജരാകുന്നില്ലെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ ടെണ്ടർ തുകയുടെ 
നാലിലൊന്ന് ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതുമാണ് . അല്ലാത്തപക്ഷം 
പ്രസ്തുത ടെണ്ടർ പരിഗണിക്കുന്നതല്ല . ലേലം താൽക്കാലികമായി സ്ഥിരപ്പെട്ടുകഴിഞ്ഞാൽ ബന്ധപ്പെട്ട 
വ്യക്തി ലേലനിബന്ധനകൾ പാലിക്കാത്തപക്ഷം അയാളുടെ പേരിലുള്ള ലേലം അസ്ഥിരപ്പെടുത്തുന്നതും 
നിരതദ്രവ്യം കുടുംബശ്രീ മിഷനിലേക്ക് മുതൽക്കൂട്ടുന്നതും തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ തുക വിളിച്ച 
ആളിന്റെ പേർക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ് . 


കമ 
നമ്പർ 


വാഹനത്തിന്റെ നമ്പരും 

മോഡലും 


നിരതദ്രവ്യം 

₹ 


1 


5,000 


KL - 01 - AL 1934 ( Hindusthan Ambassador 
Diesel Car , 2005 Model ) 


2 


5,000 


KL - 01 - S 8683 ( Hindusthan Ambassador 
Classic 2000D , 2000 Model ) 


ടി വാഹനങ്ങൾ പരിശോധിക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 
3 മണി മുതൽ 5 മണി വരെ അതിന് അവസരമുണ്ടായിരിക്കുന്ന താണ് . ലേല ദിവസം പൊതു 
അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ലേല നടപടികൾ 
കൈക്കൊ ള്ളു ന്ന താ യി രി ക്കും . 

കൂടാതെ ലേലം / ടെണ്ടർ സ്ഥിരീക രി ക്കു ന്ന തിനും 
സ്ഥിരീക രി ക്കാ തി രിക്കു ന്നതിനും ഉള്ള അവകാശം എക്സിക്യൂട്ടീവ് ഡയറക്ടർ , കുടുംബശ്രീ 
സംസ്ഥാന മിഷനിൽ നിക്ഷിപ്തമാണ് . 


കാരണം 


കുടുംബശ്രീ സംസ്ഥാന മിഷൻ , 


( ഒപ്പ് ) 
ഡയറക്ടർ ( എ & എഫ് ) . 


തിരുവനന്തപുരം . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.21 ( 4:05:02 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


